61 


( 2 ) 


നമ്പർ എച്ച്3-642 / 2021 . 


2021 ജനുവരി 19 . 


ആലുവ താലൂക്കിൽ നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാട് 
കരയിൽ ആലുക്കൽ വീട്ടിൽ പൈലി മകൻ എ . പി . മാത 
എന്ന കക്ഷി 3-8-2020 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ജോർജ്ജ് മാത്യു അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


നമ്പർ ബി3-10823 / 2020 . 


2021 ജനുവരി 4 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


അന്നക്കുട്ടി മാത 


ഭാര്യ 


80 


പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ കരുമാല്ലൂർ 
കരയിൽ അനുഗഹയിൽ തങ്കപ്പൻ പിള്ള മകൻ രമേഷ് ടി . പിള്ള 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ അനിത രമേശ് പിള്ള സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ക രു മാ ല്ലൂർ വില്ലേജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി രമേഷ് ടി . പിള്ള 12-6-2018 - ൽ 
മരിച്ചു പോയെന്നും പരേ തന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല് ) പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


2 


ജോർജ്ജ് മാത 


മകൻ 


52 


3 


ജോൺ മാത 


48 


3 


4 


ഷാല ജോർജ്ജ് 


മകൾ 


56 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


5 


സഞ്ചു ജെയിൻ 


54 


3 3 


നമ്പർ 


ബന്ധം 


1 


പത്മാവതി 


മാതാവ് 


85 


2 


അനിത രമേശ് പിള്ള 


ഭാര്യ 


51 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരി 
ക്കുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം 
നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ 
മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


3 


സോണൽ ആർ . പിള്ള 


മകൾ 


29 


4 


ചന്ദന ആർ . പിള്ള 


25 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 


Paravoor Taluk 


പരസ്യം 


നമ്പർ ബി3-64152020 . 


2021 ജനുവരി 11 . 


( 1 ) 


നമ്പർ ബി3-10739 / 2020 . 


2021 ജനുവരി 4 . 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ കണിയാംകുന്ന് , 
പുത്തൻപറമ്പിൽ വീട്ടിൽ വേലായുധൻ ഭാര്യ പാറുക്കുട്ടി 
എന്നവർ മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടുകൊണ്ട് പരേതയുടെ മകൾ മിനി , ആശാരിപറമ്പിൽ ഹൗസ് , 
ഏലൂർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഏലൂർ വില്ലേജാഫീസർ 
വഴി 

നട ത്തി യ തിൽ ടി പാറു ക്കുട്ടി 
28-12-2015 - ൽ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 5 ( അഞ്ച് ) പേരാണ് ഉള്ളതെന്നും അറിവായി 
രിക്കുന്നു . 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ കോട്ടുവള്ളി 
കരയിൽ കാളിപറമ്പ് വീട്ടിൽ സലാഹുദ്ദീൻ ഭാര്യ ഷൈനി 
ജഹാൻ എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശി 
കളെ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ ഭർത്താവ് സലാഹുദ്ദീൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കോട്ടുവള്ളി വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടി ഷൈനി ജഹാൻ 29-6-2020 - ൽ 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 3 ( മൂന്ന് ) പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വ ഷണം 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷാഹുൽ ഹമീദ് 


പിതാവ് 


72 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


2 


നൂർജഹാൻ 


മാതാവ് 


62 


ബന്ധം 


3 


45 


1 


മിനി 


മകൾ 


45 


2 


വിമൽ 


18 


മരണപ്പെട്ട മകൻ 
വിനോദ് കുമാറിന്റെ മകൻ 


3 


വീണ 


മകൾ 


12 


സലാഹുദ്ദീൻ 

ഭർത്താവ് 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


9 3 


4 


11 


അനുശ്രീ മരണപ്പെട്ട മകൻ 

മനോജ് - ന്റെ 


മകൾ 


o1 


അനുഗ്രഹങ് 


മകൻ 


7 


3 3 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


231 


62 


( 4 ) 


Moovattupuzha Taluk 


നമ്പർ ബി3-57 / 2021 . 


2021 ജനുവരി 7 . 


പരസ്യം 


( 1 ) 


നമ്പർ എ4-12754 / 2020 . 


2021 ജനുവരി 18 . 


പറവൂർ താലൂക്കിൽ വടക്കേക്കര വില്ലേജിൽ മുറവൻതുരുത്ത് 
കരയിൽ ഇല വന്തം വീട്ടിൽ ശേഖരൻ മകൻ സലിംകുമാർ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേ തന്റെ അവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ പ്രസന്ന സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ വടക്കേക്കര വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ ടി സലിംകുമാർ 3-9-2016 - ൽ മരിച്ചുപോയെന്നും 
പരേ തന്റെ അവകാശി യായി താഴെ പറയുന്ന 1 ( ഒരാൾ ) 
മാത്രമാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , ഇലഞ്ഞി 
വില്ലേജ് , മുത്തോല പുരം കരയിൽ , കുഴിയാനിമറ്റം വീട്ടിൽ 
ജോൺ , കെ . പി . , 14-12-2020 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ള 
താണ് . അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ മകൻ ജിജു ജോൺ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അവകാശ വിചാരണ നട ത്തുകയും താഴെ പറ യുന്നവർ 
പരേതന്റെ നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടി 
ട്ടുള്ളതുമാണ് . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പ്രസന്ന 


53 


നമ്പർ 


ബന്ധം 


ഭാര്യ 


1 


ജിക്കു ജോൺ 


മകൻ 


22 


2 


സാലി ജോൺ 


ഭാര്യ 


56 


ടുത്തി 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 

ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


30 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് ഒരു 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനകം മൂവാറ്റു പുഴ തഹശീൽദാർക്ക് 
രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് 
ശേഷമോ , തപാൽ മാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 5 ) 


നമ്പർ ബി3-80 / 2021 . 


2021 ജനുവരി 7 . 


( 2 ) 


നമ്പർ എ4-12533 / 2020 . 


2021 ജനുവരി 18 . 


പറവൂർ താലൂക്കിൽ പറ വൂർ വില്ലേജിൽ പറ വൂ ത്തറ 
കര യിൽ കടു ക്ക പ്പിള്ളി വീട്ടിൽ കൃഷ്ണൻ , കെ . മകൻ 
ഭരതൻ , കെ . കെ . എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ തങ്കമണി 
ഭരതൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പറവൂർ വില്ലേജാഫീസർ 
വഴി അന്വഷണം നട ത്തി യതിൽ ടി ഭരതൻ , കെ . കെ . 
13-12-2012 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , മൂവാറ്റുപുഴ 
വില്ലേ ജ് , ആവോലി ക ര യിൽ , പുതു ശ്ശേ രിൽ വീട്ടിൽ 
ഐപ്പ് ആന്റണി 2-10-2005 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ള 
താണ് . അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ മകൻ സിജോ ആന്റണി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അവകാശ വിചാരണ നട ത്തു കയും താഴെ പറ യുന്ന വർ 
പരേതന്റെ നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യ 
പ്പെട്ടിട്ടുള്ളതുമാണ് . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


തങ്കമണി ഭരതൻ 


നമ്പർ 


69 


ബന്ധം 


ഭാര്യ 


2 


മകൻ 


മകൻ 


1 


ഷിബു , കെ . ബി . 


45 


42 


2 


3 


70 


ഷീബ വിജയൻ 


മകൾ 


46 


ഭാര്യ 


3 


സിജോ ആന്റണി 
ത്രേസ്യാമ്മ 
സിജി ആന്റണി 
സോജി ആന്റണി 
സോജോ ആന്റണി 


മകൾ 


46 


4 


44 


33 


5 


മകൻ 


38 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 

ദി വ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ടുത്തി 


30 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് ഒരു 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ തഹശീൽദാർക്ക് 
രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് 
ശേഷമോ , തപാൽ മാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
പറവൂർ . 


തഹശീൽദാർ . 


232 


